Reg . No. KL / TV (N )/12 


• Government of Kerala 

1982 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


AL - സ 


Vol. XXVII ] Trivandrum , Saturday, 


26th June 1982 

[ No. 472 
5th Ashadha 1904 ( Saka ) 


ERRATUM NOTICE 
UNDER SECTION 9 (5 ) or THIE K.L.A , Act (Act 21 OF 1962) 
No. LA2-1068/ 80 /E7. 

25th June 1982 . 
In the particulars of land in the notice under section 9 (5 ) of K. L. A. 
Act (Act 21 of 1962) published in the Kerala Gazette No. 40 dated 
7-10-1980 in page 2217 of Part III Board of Revenue relating to the 
acquisition of lands for the construction of Trivandrum -Neyyattinkara 
Bye-pass to N. H.47 ( Block No. 17 ) (First stage Kazhakkuttom to Kovalam ) 
portion from Library Junction Canal Gate road to Kallingal Edavazhy in 
Attipra Village of Trivandrum Taluk and District . 


1980 ഒക്റാബർ മാസം 7 -ാം തീയതിയിലെ കേരള ഗസററ് നമ്പർ 40- ൽ 
( പാർട്ട° III ബോർഡ് ഓഫ് റവന്യൂ പുറം 2217) കേരള സ്ഥലമെടുപ്പു 
നിയമം (21 of 1962 ) വകുപ്പ്9 ( 5) (പകാരം തിരുവനന്തപുരം- നെയ്യാറ്റിൻകര 
ബൈപാസ്സിനുവേണ്ടി ( ബ്ലോക്കു നമ്പർ 17 ) 1 -ാം ഭാഗം കഴക്കൂട്ടം മുതൽ 
കോവളം വരെയുളളതിൽ ലൈബ്രറി ജംഗ്ഷൻ കനാൽ ഗേററുലയിൻ മുതൽ 
കല്ലിംഗൽ ഇടവഴിവരെയുളള ഭാഗത്തിന്റെ നോട്ടീസിൽ താഴെകാണുന്ന പ്രകാരം 
തിരുത്തി വായിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു . 

33/2192 | S . 


2 


PARTICULARS OF LANDS 

For 
District - Trivandrum . 


Village - Attipra . 


Taluk - Trivandrum . 


Description - Dry land . 

Sy. No. 


Sl. No. 


Extent 
Hectares 
0.0238 
0.0315 


51 
50 


2201/6 
2201/7 

Read 
Distrcit - Trivandrum . 


Village - Attipra . 


Taluk - Trivandrum . 


Description - Dry land . 


Sy. No. 


Extent 
Hectares 
0.0192 
0.0390 


2201/6 
2201/7 


(Sd . ) 
Special Tahsildar, L. A., 

National Highway. 


Kazhakkuttom . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1982. 


R.No. KLIVN /12 


Governicnt of K.crala 

1982 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVII] Trivandrum, Saturday, 


26th June 1932 

[ No.473 
5th Ashadha 1904 ( Saka ) 


1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 

6 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 
A - 152/ 82 . 

1982 ജൂൺ 23 . 
താഴെ പറയുന്ന താലൂക്കിൽ താഴെ പറയുന്ന വില്ലേജിൽ താഴെ പറയുന്ന 
സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമി സർവ്വ ചെയ്യണമെന്ന് ഗവൺമെന്റ 
നിർദ്ദേശിച്ചിരിക്കുകയാൽ താഴെ പറയുന്ന വില്ലേജിൽ സർവ്വ പ്രവർത്തന 
ങ്ങൾ വേഗംതന്നെ ആരംഭിക്കുന്നതാണെന്നും 

താഴെ പറയുന്ന വില്ലേജിലെ 
താഴെ പറയുന്ന സർവ്വേ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വ ചെയ്യുന്നതാ 

ണെന്നും1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സം ബന്ധിച്ച ആക്ടിലെ 
6 (1 ) വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യംചെയ്യുന്നു . താഴെപറയുന്ന ഭൂമിക 
ളുടെ ഉളളിലോ അഥവാ അതിനോട് ചേർന്നോ സ്ഥിതിചെയ്യുന്ന്രജിസ്ററർ 
ചെയ്തഭൂമികളിൽ അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളേയും 
നേരിട്ടോ ഏജൻറുമുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവ്വേയരുടെ 
അടുത്തം ഹാജരാക്കുന്നതിനും അതിരുകൾ കാണിച്ചുകൊടുക്കുന്നതിനും 
അതോട് ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി അതാതു സമയം 
"ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊ 
ളളുന്നു . 

(പസ്തുത ആക്ടിലെ 6 (2 ) എന്ന വകുപ്പു പ്രകാരം ഈ പരസ്യംതാഴെ 
പറഞ്ഞ ഭൂമികളിൽ അവകാശ ബന്ധമുളള ഏതൊരാൾക്കുമുളള സാധുവായ 
നോട്ടീസ് ആയി കണക്കാക്കപ്പെടുന്നതാണ്. 

(പസ്തുത ആക്ടിലെ 6 (3) -ാം വകുപ്പു പ്രകാരം രജിസ്ററർ ചെയ്ത 
എല്ലാകൈവശക്കാരും: 

33/ 2193/ S 


2 


a 


( എ ). സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനംചെയ്യേണ്ട ആവശ്യ 
മുണ്ടായേക്കാവുന്ന വല്ല മരങ്ങളോ കുററിക്കാടുകളൊ വേലികളോ നിൽക്കുന്ന 
വിളകളോ അഥവാ സാരവത്തായ മററു തടസ്സങ്ങളോ 15 ദിവസത്തിനകം 
മുറിച്ചു കളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്ത് അതിരുകളോ മററു 
ലൈനുകളോ വെടിപ്പാക്കണമെന്നും ; 

( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരേയും നിയോഗിച്ച് 
അതതുസമയം ആവശ്യമായേക്കാവുന്ന സമയത്തേക്കും കാലത്തേക്കും തൊഴി 
ലാളികളെ ഏർപ്പെടുത്തണമെന്നും 

( സി ), അനുയോജ്യമായ സർവ്വ അടയാളങ്ങൾ നൽകണമെന്നും മററു 
പകാരത്തിൽ പ്രസ്തുത ആക° ടോ അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളോ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വേയ്ക്ക് നൽകണ 
മെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 

മേൽപറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങൾ പ്രകാരമുളള ഈ 
അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ചവരുത്തുകയാ 

ണെങ്കിൽ ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും . ആയതിൻറ 
ചെലവ 

ആക° ററിലും -, അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും 
വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽ നിന്നും 
വസൂലാക്കുന്നതുമാണ്. 

ഭൂമിയുടെ വിശദവിവരങ്ങൾ 

ജില്ല - പാലക്കാട്. 
താലൂക്ക്-- ഒറ്റപ്പാലം 

വില്ലേജ്_വാണിയംകുളം II . 
ദേശം - വെളളിയാടം, 
സർവ്വ നമ്പർ -78, 79, 80 and 82 . 

ദേശം - മാന്നന്നൂർ. 
സർവ്വ നമ്പർ 66A and 67 . 

( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ, 

ലാൻറ് അക്വിസിഷൻ, 
ഒററപ്പാലം , 

( റെയിൽവേസ്.) 

NOTICE 
UNDER SECTION 9 (5 ) OF THE KERALA LAND ACQUISITION Act , 1961 

( Act 21 OF 1962) 
No. A -123 / 82. 

21st June 1982 . 
Notice is hereby given that the Government intend to take possession 
of the lands mentioned in the list below which are required for a public 
purpose under the Kerala Land Acquisition Act, 1961 (Act 21 of 1962). 
All persons interested in the lands are required to appear in person or by 
authorised agents on the date, time and place noted below and to state /put 
in a statement in writing signed by themselves or their agents showing the 
nature of their respective interests in the lands and the amount and 
particulars of their claim to compensation for such interests in the lands 
and their objections, if any to the measurements made under section 8 of 
the Act. 


3 


Note: If the persons interested refuse to make a claim to compensa 

tion or omit without sufficient reasons to make such claim , the 
amount to be awarded by the Court in the event of a reference 
being made to it on application made by them shall in no caso 
exceed the amount awarded by the Collector under section 11 of 

the Act, 
താഴെ കൊടുത്തിരിക്കുന്ന ലിസ്ററിൽ പറഞ്ഞിട്ടുള്ളതും, 1961- ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം ആക്ററ്) (പകാരം ഒരു പൊതു 
ക്കാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ ഗവൺ 
മെൻ 

ഉദ° ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . 
പ്രസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ അധികം 
ഏജൻറുമൂലമോതാഴെ പറയുന്ന തീയതിയിലും സമയത്തും സ്ഥല ത്തും ഹാജ 
രാകുകയും, ഭൂമിയിൽ അവരോരോരുത്തർക്കുമുളള അവകാശബന്ധങ്ങളുടെ 
സ്വഭാവവും ഭൂമിയിൽ അങ്ങനെയുളള അവകാശബന്ധങ്ങളെ സംബന്ധിച്ചിട 

ത്തോളം നഷ്ടപ്രതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെതുകയുംവിവരങ്ങളും 
ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവു സംബന്ധിച്ച് വല്ല 
ആക്ഷേപവുമുണ്ടെങ്കിൽ അതുംഏതാണെന്നു കാണിച്ചുകൊണ്ട് പ്രസ്താവന 
ചെയ്യുകയും അവരോ അവരുടെഏജൻറുമാരോ എഴുതി ഒപ്പിട്ട ഒരു സ്റേറാറു 

മെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു . 
കുറിപ്പ്: അവകാശബന്ധമുളളവർ നഷ്ട്രപതിഫലത്തിന് തേർച്ച ചെയ്യാൻ 

കൂട്ടാക്കാതിരിക്കുകയോ മതിയായ കാരണമില്ലാതെ അങ്ങനെ 

തേർച്ച ചെയ്യാൻ വീഴ്ച ചെയ്യുകയോചെയ്യുന്ന പക്ഷ അവരുടെ 
അപക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ് അയക്കുന്ന സംഗതി 
യിൽ കോടതി വിധിച്ചുകൊടുക്കേണ്ടതുക യാതൊരു സംഗതി 
യിലും ആക്ററ് 11 -ാം വകുപ്പു പ്രകാരം കളക്ററർ് വിധിച്ചു 

കൊടുക്കുന്ന തുകയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു . 
Date , time and place of appearance - On 22-7-1982 at 11 a. m . before the 
Special Tahsildar, ( L. A.) Railways, Ottappalam 

PARTICULARS OF LANDS 

District - Palghat . 
Taluk - Ottappalam . 

Village - Vaniamkulam II Thrangali . 
Sl.No. Sy . No. Description 

Extent in 
old New 

registry on ground Hectare 
1 . 

67/2 Garden Purayidom 0.0018 
2 . 

0.0008 
3 , 68]pt. 

Kudiyiruppu 

0.0037 

( Sd .) 
Ottappalam . 

Special Tahsildar ( L. A. ), 

Railways. 


on 


67 / pt. 


23 


8 2 


FRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1982. 


Reg . No. KL /TV (N )/ 12 


Government of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


26th June 1982 
Vol. XXVII ] Trivandrum , Saturday 

[ No. 474 
5th Ashadha 1904 (Saka ) 


1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച ആക്ററിലെ 

6 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 


വഗം 


താഴെ പറയുന്ന താലൂക്കിലെ താഴെ പറയുന്ന വില്ലേജിലെ താഴെ പറയുന്ന 
സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവ്വേ നടത്തണമെന്നു ഗവൺമെന്റ 
നിർദ്ദേശിച്ചിരിക്കുകയാൽ 

ഈ 

വില്ലേജിൽ സർവ്വ ( പവർത്തനങ്ങൾ 
തന്നെ ആരംഭിക്കുന്നതാണെന്നും മേൽപറഞ്ഞ വില്ലേജിലെ താഴെ 
പറയുന്ന സർവ്വേ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വ ചെയ്യുന്നതാണെന്നും 
1961 - ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച് ആക ° ററിലെ 
6 (1 ) -ാം വകുപ്പുപ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . മേൽപറഞ്ഞ ഭൂമിക 
ളുടെഉളളിലോ അഥവാ അവയോടു ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്ററർ 
ചെയ്ത ഭൂമികളിൽ അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളെയും 
നേരിട്ടോ ഏജൻറു മുഖേനയോ സ്ഥലത്തു ജോലി ചെയ്യുന്ന സർവ്വേയരുടെ 
അടുത്തു ഹാജരാകുന്നതിനും അതിരുകൾ , കാണിച്ചു കൊടുക്കുന്നതിനും 
അതോടു ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി അതാത് സമയം 
ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ 

ക്ഷണിച്ചു 
കൊളളുന്നു . 

പ്രസ്തുത ആക്ററിലെ 6 (2) എന്ന വകുപ്പു പ്രകാരം ഈ പരസ്യം മേൽ 
പറഞ്ഞ ഭൂമികളിൽ അവകാശബന്ധമുളള ഏതൊരാൾക്കുമുളള സാധുവായ 
നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ്. 
33 /2194 / B , 


2 


പ്രസ്തുത ആക്ടിലെ 6 ( 3) -ാം വകുപ്പ് പ്രകാരം രജിസ്ററർ ചെയ്ത 
ാല്ലം കൈവശക്കാരും. ; 
( എ ) സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം ചെയ്യേണ്ടആവശ്യ 

മുണ്ടായേക്കാവുന്ന വല്ല മരങ്ങളോകുററിക്കാടുകളോ വേലികളേം 
നിൽക്കുന്ന വിളകളോ അഥവാ സാരവത്തായ മററു തടസ്സങ്ങളോ 
15 ദിവസത്തിനകം മുറിച്ചുകളയുകയോ നീക്കംചെയ്യുകയോ 
ചെയ്ത് അതിരുകളോ മറ്റു ലൈനുകളോ വെടിപ്പാക്കണ 

മെന്നും, 
( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരെയും നിയോഗിച്ച 
അതതു സമയം ആവശ്യമായേക്കാവുന്ന സമയത്തേക്കും 

കാല 
ത്തേക്കും തൊഴിലാളികളെ ഏർപ്പെടുത്ത ണമെന്നും, 
( സി ) , അനുയോജ്യമായ സർവ്വ അടയാളങ്ങൾ നൽകണമെന്നും മററു 

പ്രകാരത്തിൽ പ്രസ്തുത ആക° റേറാ അതുപകാരമുണ്ടാക്കിയി 
ട്ടുളള ചട്ടങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായ 

ങ്ങൾ സർവ്വേയ്ക്ക്നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 
മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങൾ പ്രകാരമുളള ഈ 
അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുകയാ 
ണങ്കിൽ ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും ആയതിൻറ 
ചെലവ് ആക° ററിലും അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥ 
ചെയ്തിട്ടുളളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽനിന്നും വസൂലാക്കുന്ന 
തുമാണ്. 
No. E2-177182 . 

14th May 1982 . 
ഭൂമിയുടെ വിശദവിവരങ്ങൾ 
District - Trichur . 

Taluk - Mukundapuram . 
Village - Padinjare Chalakudy 

Survey No. - 209 , 211 


( Sd .) 
Special Tahsildar, 
(LA ) Railways. 


Trichur - 3 . 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1982. 


Reg . No. KL /TV / 12 


Government of Kerala 

1982 


VS 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


26th June 1982 
Vol XXVII ] Trivandrum , Saturday, 

[No. 475 
5th Ashadha 1904 ( Saka ) 


NOTICE 


UNDER SECTION 9 (5 ) OF THE KERALA LAND ACQUISITION Act, 

1961 (ACT 21 OF 1962) 


No.B1-1151/81. 

22nd June 1982 
Notice hereby given that the Government intend to ake possession 
of the lands mentioned in the list below which are required for a public 
purpose under the Kerala Land Acquisition Act, 1961 (Act 21 of 1962). 

All persons interested in the lands are required to appear in person or 
by authorised agent on the date, time and place noted below and to state/put in 
a statement in writing signed by themselves or their agents showing the nature 
of their respective interests in the lands and the amount and particulars 

their claim to compensation for such interests in the lands and their 
objections, if any to themeasurements made under section 8 of the Act. 
Note. - If the persons interested refuse to make a claim to compensation 

or omit without sufficient reasons, to make such claim , the 
amount to be awarded by the Court, in the event of a reference 
being made to it on application made by them shall in no case 
exceed the amount awarded by the Collector under section 11 of 

of the Act. 
33 /2205 /S 


- 


വന 


2 
താഴെ കൊടുത്തിരിക്കുന്ന ലിസററ ൽ പറഞ്ഞിട്ടുളളതും, 1961- ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക്ററ്) പ്രകാരം ഒരു പൊതു 
ക്കാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടു ത്തുവാൻ ഗവൺ 
മെൻറ് ഉദ ° ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നാട്ടീസ് 

നൽകിയിരിക്കുന്നു . 
(പസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികത 

ജൻറുമൂലമോതാഴെ പറയുന്ന തീയതിയിലും സ്ഥല ത്തും സമയത്തും ഹാജ 
രാകുകയും ഭൂമിയിൽ അവരോരോരുത്തർക്കുമുളള അവകാശബന്ധങ്ങളുടെ 
സ്വഭാവവും ഭൂമിയിൽ അങ്ങനെയുളള അവകാശ് ബന്ധങ്ങളെ സംബന്ധിച്ചി 
ടത്തോളം നഷ്ട്രപതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെതുകയും വിവര 
ങ്ങളും ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവു സംബന്ധിച്ച്, 
വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്ന് കാണിച്ചു കൊണ്ട് പ്രസ്താ 
ചെയ്യുകയും അവരോ അവരുടെ 

ഏജൻറുമാരോ എഴുതി ഒപ്പിട്ട ഒരു 
സറേറററുമെൻാം സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവശ്യ പ്പെ 
ടുന്നു . 
കുറിപ്പ്: - അവകാശബന്ധമുളളവർ നഷ്ടപ്രതിഫലത്തിന് തേർച്ച ചെയ്യാൻ 

കൂട്ടാക്കാതിരിക്കുകയാ, മതിയായ കാരണമില്ലാതെ അങ്ങനെ തേർച്ച . 
ചെയ്യാൻ വീഴ്ച ചെയ്യുകയോ ചെയ്യുന്നപക്ഷം അവരുടെഅപേ 
കയിൻമേൽ കോടതിക്ക് റഫറൻസ് അയയ്ക്കുന്ന സംഗതിയിൽ 

കോടതി വിധിച്ചുകൊടുക്കേണ്ട തുക യാതൊരു സംഗതിയിലും 
ആക്ററ് 11 -ാം വകുപ്പു പ്രകാരം കളക്ടർ വിധിച്ചുകൊടുക്കുന്ന 

തുകയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു . 
Date , time and place of appearance - On 16-7-1982 at 11 a.m. before 
the Special Taisildar (L.A.), -Railways, Trichur-3 . 

PARTICULARS OF LANLS 

District - Trichur. 
Taluk - Talappilly . 

Village -- Cheruthuruthy. 
Description - Dry . 
Sy.No. 

Extent in 

Hectare 
784/1: 

0.0060 
78-12 

0.0418 
78113 

0.1697 
7845-12, 

0.0273 
784| 6-13 

0.0255 
784 | 7-14 

0. 0365 
784/ 9-15 

0.01 00 
781110-16 

0. 0106 


Total 


0.3274 


( Sd .) 

Special Tahsildar , (L. A ) 
Trichur- 3 . 

Railways . 
I RINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1982. 


